Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


OVERN 


ര 


സാ 


- 


MENT OF 
न्याव अवत 


OF KER 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th April 2010 
2010 ഏപ്രിൽ 6 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No . 

| | 14 
നമ്പർ 


വാല്യം 55 


16th Chaithra 1932 
| 1932 ചൈത്രം 16 


PART III 
Police Department 


ലേല പരസ്യം 

കമാണ്ടന്റ്, സായുധസേനാ ക്യാമ്പ്, എറണാകുളം റൂറൽ, 

കളമശ്ശേരി ” എന്ന വിലാസത്തിൽ അയക്കേണ്ടതും കവറിനു 
നമ്പർ ഇ2/ 26478 / 2008/ ഇ . ആർ. 

2010 മാർച്ച് 12 . മുകളിൽ “ വാഹനം വാങ്ങാനുള്ള ടെണ്ടർ എന്ന് വ്യക്തമായി 
- എറണാകുളം റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 

എഴുതേണ്ടതുമാണ്. ടെണ്ടറിനോടൊപ്പം എറണാകുളം റൂറൽ 
കീഴിലുള്ളതും കളമശ്ശേരി സായുധ സേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള 

ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ നിരതദ്രവ്യം അടച്ച് 
തുമായ താഴെപ്പറയുന്ന വാഹനങ്ങൾ 2010 ഏപ്രിൽ മാസം 

ഡാറ്റും അടക്കം ചെയ്യേണ്ടതാണ്. 
22 -ാം തീയതി രാവിലെ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവച്ച് 

ലേലം കഴിഞ്ഞാലുടൻ ടെണ്ടറുകൾ തുറക്കുന്നതും 
പരസ്യമായി ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. 

ലേലത്തിൽ ടെണ്ടറിൽ കൂടുതൽ തുക വിളിക്കുന്ന ആളുടെ 
| കമ രജിസ്റ്റർ വാഹനത്തിന്റെ നിരത 

പേരിൽ ലേലം സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും ടിയാൻ 
നമ്പർ - നമ്പർ 

വിവരം 

ദ്രവ്യം 

ഉടൻതന്നെ ലേലസംഖ്യയും വില്പന നികുതിയും ഉൾപ്പെടുന്ന 
രൂപ് 

തുകയുടെ പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) അടക്കേണ്ടതും 

ലേലം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാലുടൻ ബാക്കി തുക കൂടി 
1 കെ .എൽ.- 01 എ - 7363 1990 മോഡൽ മഹീന്ദ്ര ജീപ്പ് 3,500 

അടച്ച് ലേലം ചെയ്ത വാഹനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം 
2 കെ .എൽ.- 01 എ - 5417 1990 മോഡൽ മഹീന്ദ്ര ജീപ്പ് 4,000 

ചെയ്യേണ്ടതുമാണ്. 
3 കെ .എൽ.- 07 കെ - 9887 1995 മോഡൽ മഹീന്ദ്ര ജീപ്പ് 5,000 
4 കെ .എൽ.-01-എക്സ് - 9807 2002 മോഡൽ ഹീറോ ഹോണ്ട 

-- മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിപരീതമായി ടിയാൻ 
- മോട്ടോർ സൈക്കിൾ 100 

പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരി 

ലേക്ക് മുതൽക്കൂട്ടു ന്നതും ലേലം ചെയ്ത വാഹനം 
- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല പുനർലേലം ചെയ്യുന്നതും അതുമൂലം എന്തെങ്കിലും നഷ്ടം 
സ്ഥലത്ത്കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലംതുടങ്ങുന്നതിന് - സർക്കാ രിനു സംഭ വി ക്കു ക യാ ണ ങ്കിൽ ആയത് മുൻ 
ഒരുമണിക്കൂർ മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള നിര തദവ്യം അടച്ച് ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. മറിച്ച് 
രസീത്വാങ്ങേണ്ടതുമാണ്. ടെണ്ടർ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ ലാഭമുണ്ടാകുകയാണെങ്കിൽ ആയതിന് മുൻലേലക്കാരൻ 
ആയത് അന്നേദിവസം 11 മണിക്ക് മുൻപായി “അസിസ്റ്റന്റ് അർഹനല്ലാത്തതുമായിരിക്കും. 


27th Oct, 2009) 


POLICE DEPARTMENT 


ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം - ദർഘാസുകൾ തപാലിൽ അയയ്ക്കുന്നവർ ദർഘാസിനോടൊപ്പം 
കഴിഞ്ഞാലുടനെ തിരികെ കൊടുക്കുന്നതാണ്. 

മേൽ കൊടുത്തിട്ടുള്ള നിരതദ്രവ്യ തുകയ്ക്കുള്ളഏതെങ്കിലും 
- ലേലത്തിൽ വിൽക്കുവാനുള്ള വാഹനം പ്രവൃത്തി ദിവസ ദേശസാൽകൃത ബാങ്കിൽനിന്നും കമാണ്ടന്റ്, കെ . എ . പി. 
ങ്ങളിൽ രാവിലെ 10 - നും വൈകിട്ട് 5 - നും ഇടയിൽ കളമശ്ശേരി രണ്ടാം ബറ്റാലിയൻ, മുട്ടികുളങ്ങര, പാലക്കാട് എന്ന പേരിൽ 
സായുധസേനാ വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്ററിന്റെമുൻകൂട്ടി വാങ്ങിയ ഡിമാന്റ് ഡാറ്റ് അടക്കം ചെയ്യേണ്ടതും കവറിനു 
യുള്ള അനുവാദത്തോടെ പരിശോധിക്കാവുന്നതാണ്. 

പുറത്ത് “ഉപയോഗശൂന്യമായ എം . ടി . സ്പെയർ പാർട്ട് സ് 

വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടു 
യാതൊരു കാരണവും കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്ന ത്തേണ്ടതുമാണ്. ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ 
തിനും അസ്ഥിരപ്പെടുത്തുന്നതിനും ജില്ലാ പോലീസ് സൂപ്രണ്ടിന് തുറ ക്കു ന്നതും ലേലത്തിലോ ദർഘാ സിലോ ഏതിലാണ് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

കൂടുതൽ തുക കാണിക്കുന്നത് അയാൾക്ക് വിൽപ്പന താൽക്കാലിക 
മായി ഉറപ്പിക്കുന്നതും ലേലം കൊണ്ടയാൾ അപ്പോൾതന്നെ 

ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ യും 
ജില്ലാ പോലീസ് ആഫീസ്, 

നിലവിലുള്ള നിരക്കിൽ വിൽപ്പന നികുതിയും ( നിരതദ്രവ്യം 
എറണാകുളം റൂറൽ, 

( ഒപ്പ്) 

കഴിച്ച്) ലേലസ്ഥലത്തുതന്നെ അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 
ആലുവ. 

ജില്ലാ പോലീസ് സൂപ്രണ്ട്. 

ലേലം/ ദർഘാസ് സ്ഥിര പ്പെടു ത്തിയ ഉത്തരവ് 
കിട്ടി പത്തുദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ഉത്തരവാദിത്വ 

ത്തിൽ ടി സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 
ലേല പരസ്യം 


നമ്പർ 22/ 7659 / 2009/ കെ . എ . പി . 


2010 മാർച്ച് 11. 


പാലക്കാട് ജില്ലയിലെ മുട്ടികുളങ്ങര കെ . എ . പി . രണ്ടാം 
ബറ്റാലിയൻ ആസ്ഥാനത്ത് ടി ബറ്റാലിയന്റെ കീഴിലുള്ള 
ബറ്റാലിയൻ വർക്ക് ഷോപ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ് 
ഡിപ്പാർട്ട് മെന്റിന് ആവ ശ്യമില്ലാത്ത തു മായ വിവി ധ യിനം 

പെയർ പാർട്ട് സു കൾ 17 - 5 - 2010 -ാം തീയതി രാവിലെ 
10 മണിക്ക് കെ . എ . പി . രണ്ടാം ബറ്റാലിയൻ പോലീസ് 
ക്യാമ്പിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വില്പന 
നടത്തുന്നതാണ്. 


ഏതെ ങ്കിലും കാരണവശാൽ ലേലം കൊണ്ടയാൾ 
ലേലനിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച 
തുക സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും ടി സാധനങ്ങൾ 
പുനർലേലം ചെയ്യു ന്ന തു മാ യി രിക്കും. പുനർലേല ത്തിൽ 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ തുക മുൻ 
ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതുമാണ്. കൂടുതലായി 
കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരൻ അവകാശി അല്ലാത്തതു 
മാണ്. 


- ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
കൃത്യസമയത്ത് ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം 
തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുൻപായി 450 രൂ പ 
നിരതദ്രവ്യമായി അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു 
കൊടുക്കുന്നതാണ്. 


ലേലത്തിനായി നീക്കിവച്ചിട്ടുള്ള ടി സാധനങ്ങൾ ലേല 
ത്തിന് മുൻപുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള സമയത്ത്മുട്ടികുളങ്ങര 

കെ . എ . പി. രണ്ടാം ബറ്റാലിയനിലെ അസിസ്റ്റന്റ് കമാണ്ടന്റ് 
( ക്യു . എം .) - ന്റെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കൂടാതെ ദർഘാസ്/ ലേലം മാറ്റി 
വ യ് ക്കാനോ അസ്ഥിര പ്പെ ടു ത്താനോ ഉള്ള അധികാരം 
കമാണ്ടന്റിൽ നിക്ഷിപ്തമാണ്. 


കൂടാതെ ടി സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരിൽ 
നിന്നും മുൻകൂട്ടിമുദ്രചെയ്ത കവറുകളിൽ ദർഘാസുകൾ 
നേരിട്ടോ തപാൽമാർഗ്ഗമോ 16 - 5- 2010 , വൈകുന്നേരം 5 മണിക്കു 
മുൻപായി ബറ്റാലിയൻ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


കമാണ്ടന്റിന്റെ കാര്യാലയം, 

കെ . എ . പി. 2 -ാം ദളം, 
മുട്ടികുളങ്ങര, പാലക്കാട്. 


(ഒപ്പ്) 
കമാണ്ടന്റ്, 
കെ . എ . പി . 2. 


